31st AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6967 


L A Notifications and Declarations 


ALAPPUZHA DISTRICT 


തിരുത്തൽ പരസ്യം 


നമ്പർ സി3-11677 / 2019 . 


2021 ആഗസ്റ്റ് 6 . 


ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിലെ കീരിക്കാട് വില്ലേജിൽ മുനിസിപ്പൽ ബ്ലോക്കിലും ( കായംകുളം ) പഞ്ചായത്ത് 
ബ്ലോക്കിലും ( പത്തിയൂർ ) 20 എന്ന ബ്ലോക്ക് നമ്പർ ഉള്ളതാണ് . ഓൺലൈൻ പോക്കുവരവ് നടത്തുന്ന ReLIS സൈറ്റിൽ ഈ 
ഇരട്ടിപ്പ് കാരണം ടി ബ്ലോക്കുകളിൽ പോക്കുവരവ് നടപടികൾ തടസ്സപ്പെടുന്നു . ടി സാഹചര്യം ആലപ്പുഴ ജില്ലാ സർവ്വേ 
സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം കീരിക്കാട് വില്ലേജിലെ പത്തിയൂർ പഞ്ചായത്ത് പ്രദേശത്തെ ബ്ലോക്ക് നമ്പർ 20 എന്നത് 
നില നിർത്തിയും കായംകുളം മുനിസിപ്പാലിറ്റിയിലെ റീസർവ്വ ബ്ലോക്ക് 20 - ന് 

റീസർ വ്വ ബ്ലോക്ക് 
59 എന്ന് പുനർനാമകരണം ചെയ്തും പരസ്യം തിരുത്തി വായിക്കേണ്ടതാണ് . 


പ ക രം 


താലൂക്കാഫീസ് , 
കാർത്തികപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ ( ഭൂരേഖ ) . 


KANNUR DISTRICT 


FORM - 4 


( See Rule 23 & 28 ) 


NOTIFICATION 


UNDER SECTION 9 ( 2 ) OF KERALA SURVEY AND BOUNDARIES ACT , 1961 


Ref . B5-8076 / 2018 . 


27th August 2021 . 


The sub joined statement is an extract from the settlement survey Field Register giving particulars of the lands registered 
and surveyed in name of concerned . Appeal if any against the survey should be presented within three months from the date of 
publication of this notice to the officer in charge of the survey whose Headquarters are at Payyannur . 


Field maps may be obtained an application and payment of the fees prescribed from time to time . 


SCHEDULE 


District - Kannur . . 


Taluk - Payyannur . 


Village_Madai . . 


Initial Survey 

Re - survey / 
Revision Survey 


As per Revenue Accounts 


As now Surveyed 


Sub Division 


Hectore 


Acre / Cent 


Survey Field 

No. 


Sub Division 

No. 


Survey Field 

No. 


No. 


116 


1B 


116 


1B 


0.3079 


0.76 


116 


16 


0.0361 


0.09 


Taluk Office , 
Payyannur . . 
Gaz , No.3412021 / DTP ( CLR ) . 


( Sd . ) 
Tahsildar . 


275 


31st AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6968 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 ( 1 ) -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 
നമ്പർ എ -587 / 2018 . 

2021 ആഗസ്റ്റ് 26 . 
ഇതോടൊപ്പമുള്ള പട്ടികയിൽ വിവരിച്ചിട്ടുള്ള ഭൂമിയുടെ സർവ്വേ നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാൽ ഈ 
വില്ലേജിൽ സർവ്വ പ്രവർത്തനങ്ങൾ വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വേ 
ചെയ്യുന്നതാണെന്നും 1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 ( 1 ) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു . 

താഴെപ്പറയുന്ന ഭൂമിയുടെ ഉള്ളിലോ അഥവാ അവയോടു ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്ട്രർ ചെയ്ത ഭൂമിയിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ ഏജന്റ് മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവ്വേയറുടെ 
അടുത്ത് ഹാജരാക്കുന്നതിനും അതിരുകൾ കാണിച്ചു കൊടുക്കുന്നതിനും അതോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി 
അതാതുസമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കുന്നതിനുംവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രസ്തുത ആക്ടിലെ 6 ( 2 ) എന്ന വകുപ്പുപ്രകാരം ഈ പരസ്യം താഴെപ്പറയുന്ന ഭൂമിയിൽ അവകാശ ബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ് . 

പ്രസ്തുത ആക്ടിലെ 6 ( 3 ) എന്ന വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും : 


( എ ) 


സർവ്വ ചെയ്യു ന്ന തിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ യേ ക്കാ വുന്ന വല്ല മര ങ്ങളോ 
കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മറ്റ് തടസ്സങ്ങളോ 15 ദിവസത്തിനകം മുറിച്ചു 
കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണമെന്നും ; 


( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയോഗിച്ച് അതാത് സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും 

കാലത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും ; 


( സി ) അനു യോജ്യമായ സർവ്വ അടയാള ങ്ങൾ നൽകണമെന്നും മറ്റുപകാരത്തിൽ പ്രസ്തുത ആക്ടോ , അതു 

പ കാ രമുണ്ടാക്കി യിട്ടുള്ള ചട്ട ങ്ങളോ അനു സരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായ ങ്ങൾ സർവ്വേയർ ക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെ യുള്ള ഖണ്ഡ ങ്ങൾ പ്രകാ ര മുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു ന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ , ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് ആക്ടിലും 
അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ള വ രിൽ നിന്നും 
വസൂലാക്കുന്നതുമാണ് . 

പട്ടിക 


ജില്ല - കണ്ണൂർ . 


താലൂക്ക് - ഇരിട്ടി . 


തോട -2 എ 


വില്ലേജ് 


ദേശം 


കമ് 
നമ്പർ 


റിമാർകസ് 


സർവ്വ 
നമ്പർ 


4 


മട്ടന്നൂർ 


11 ഭാഗം 


5 


പഴശ്ശി 
പഴശ്ശി 
പഴശ്ശി 


മട്ടന്നൂർ 


12 / ഭാഗം 


6 


മട്ടന്നൂർ 


68 ഭാഗം 


തോട് - 3 എ 


വില്ലേജ് 


ദേശം 


ക്രമ 
നമ്പർ 


റിമാർക് 


സർവ്വ 
നമ്പർ 


3 


കാര 


17 ഭാഗം 


പഴശ്ശി 
പഴശ്ശി 


4 


കാര 


18 ഭാഗം 


തോട് -4 എ 


വില്ലേജ് 


ദേശം 


റിമാർകസ് 


കമ 
നമ്പർ 


സർവെ 
നമ്പർ 


1 


കീഴല്ലൂർ 


പേരാവൂർ 


1 / ഭാഗം 


കണ്ണൂർ അന്താരാഷ്ട്രവിമാനത്താവളം , 
യൂണിറ്റ് -1 , മട്ടന്നൂർ . 


( ഒപ്പ് ) 
പൊന്നുംവില അധികാരി ആന്റ് 
സ്പെഷ്യൽ തഹശീൽദാർ ( എൽ.എ ) . 


276 


31st AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6969 


ഫോറം നമ്പർ 7 


[ ചട്ടം 18 ( 1 ) കാണുക ) 


വിജ്ഞാപനം 


നമ്പർ എ -587 2018 . 

2021 ആഗസ്റ്റ് 24 . 
കേരള സർക്കാർ 4-12-2015 -ാം തീയതിയിലെ ജി.ഒ. ( പി ) നമ്പർ 649/2015 ആർ.ഡി. 14-3-2018 -ാം തീയതിയിലെ ജി.ഒ. ( പി ) നമ്പർ 
13 , 2018 | ആർ.ഡി. നമ്പർ വിജ്ഞാപന പ്രകാരം സ്പെഷ്യൽ തഹശീൽദാർ ( എൽ.എ. ) എയർപോർട്ട് നമ്പർ 1 , മട്ടന്നൂർ ഭൂമി 
ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനഃരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ 
നിയമം 2013 വ്യവസ്ഥകൾക്കനുസരിച്ച് ഭൂമി പൊന്നുംവില നടപടി പ്രകാരം ഏറ്റെടുക്കുന്നതിനായി കളക്ടറുടെ ചുമതല 
വഹിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടതിനാലും ; 

ആയതിൻ പ്രകാരം ഡെപ്യൂട്ടി കളക്ടർ ( എൽ.എ ) , കളക്ട്രേറ്റ് , കണ്ണൂർ പുനഃരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള 
കാര്യനിർവ്വാഹകനായി നിയോഗിക്കപ്പെട്ടതിനാലും ; 

താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള 
മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള തോടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള 
സർക്കാരിന് ബോ വാധ്യപ്പെടുന്നതുകൊണ്ടും ; 

ആയത്കൊണ്ട് , ഇപ്പോൾ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ അറിവിലേക്കായി ഭൂമി ഏറ്റെടുക്കലിന് ന്യായമായ 
നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനഃരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമം 2013 വകുപ്പ് 11 
ഉപവകുപ്പ് ( 1 ) പ്രകാരമുള്ള ഒരു അറിയിപ്പ് ഇതോടൊപ്പം പുറപ്പെടുവിക്കുന്നു . 

മേൽ പ്രസ്താവിച്ച പ്രകാരം പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ താത്പര്യമുള്ള ഏതൊരാളും ഈ വിജ്ഞാപനം 
പുറപ്പെടുവിച്ച തീയതി മുതൽ പതിനഞ്ചു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പൊതു അറിയിപ്പ് നൽകിയ ശേഷം 
പതിനഞ്ചു ദിവസത്തിനുള്ളിലോ ഏതാണോ അ വ സാനം സംഭവിക്കുന്നത് അപകാരമുള്ള സമയ പരിധിക്കുള്ളിൽ 
പൊന്നുംവിലയ്ക്കെടുക്കുന്ന ഭൂമിയിൻമേൽ ഭൂരേഖയുടെ നാളതീകരണം സംബന്ധിച്ചോ പ്രമാണം സംബന്ധിച്ചോ തങ്ങൾക്കുള്ള 
ആക്ഷേപം എന്തെങ്കിലുമുണ്ടെങ്കിൽ രേഖാമൂലമുള്ള പ്രസ്താവന സഹിതം സ്പെഷ്യൽ തഹശീൽദാർ ( എൽ.എ ) എയർപോർട്ട് നമ്പർ 
1 , മട്ടന്നൂർ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത കാലപരിധിക്കുശേഷം സമർപ്പിക്കുന്ന പ്രസ്താവനകളും ആക്ഷേപങ്ങളും 
ആക്ഷേപകന് ഭൂമിയിൻമേലുള്ള താത്പര്യമെന്താണെന്ന് ആക്ഷേപത്തിൽ വ്യക്തമായി വിശദീകരിക്കപ്പെടാത്ത സാഹചര്യത്തിലും 
അത്തരത്തിലുള്ള പ്രസ്താവനകളും ആക്ഷേപങ്ങളും മൊത്തത്തിൽ നിരസിക്കപ്പെടുന്നതായിരിക്കും . 

സാമൂഹ്യപ്രത്യാഘാത പഠന റിപ്പോർട്ട് കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് . ആയതിന്റെ സംക്ഷിപ്ത 
രൂപം ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് . 

പട്ടിക 


( ഏകദേശ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത് 


ജില്ല 

-കണ്ണൂർ . 
വില്ലേജ് -പഴശ്ശി . 


താലൂക്ക് ഇരിട്ടി . 
ദേശം - മട്ടന്നൂർ . 


തോട് നമ്പർ . 2 എ 


കമ 
നമ്പർ 


സർ 
നമ്പർ 


സബ് ഡിവിഷൻ 

നമ്പർ 


ഭൂമിയുടെ 
വിവരണം 


വിസ്തീർണ്ണം കൈവശക്കാരുടെ 

ഏത് പൊതു 

കുടിയൊഴിപ്പി 
( ഹെക്ടർ ) വിവരങ്ങൾ ആവശ്യത്തിന് 

ക്കപ്പെടുന്നത് 

സംബന്ധിച്ച് 
കെ . ഉത്തമൻ 

കണ്ണൂർ 
മുതൽ പേർ 

വിമാനത്താവളവുമായി നിലവിൽ 

ബന്ധപ്പെട്ട് കുടിയൊഴിപ്പി 


11 


1A 


നത്ത 


0.0150 


2 


11 


1B 


നഞ്ച 


0.0300 


3 


11 


4A 


തോട്ടം 


0.0220 


തോട് 


ക്കണ്ട 


4 


11 


4B 


തോട്ടം 


0.0290 


നിർമ്മാണത്തിനായി സാഹചര്യമില്ല 


5 


12 


3 


പുറമ്പോക്ക് 


0.0140 


Te 


കണ്ണൂർ 
വിമാനത്താവളത്തിന് 
വേണ്ടി ഏറ്റെടുത്ത ഭൂമി 


6 


68 


1 


തോട്ടം 


0.0290 


കെ . ഉത്തമൻ 
മുതൽ പേർ 


7 


68 


2Â1 


സ്ഥി . പുഞ്ച 


0.0085 


8 


68 


2B 


സ്ഥി . പുഞ്ച 


0.0210 


277 


31st AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6970 


തോട് നമ്പർ . 3 എ 


വില്ലേജ് - പഴശ്ശി . 


ദേശ - കാര . 


കമ 


സർവെ 


സബ് ഡിവിഷൻ 


കൈവശക്കാരുടെ 


T ) 


ഭൂമിയുടെ 
വിവരണം 


വിസ്തീർണ്ണം 
( ഹെക്ടർ ) 


ഏത് പൊതു 
ആവശ്യത്തിന് 


നമ്പർ 


നമ്പർ 


നമ്പർ 


വിവരങ്ങൾ 


കുടിയൊഴിപ്പി 
ക്കപ്പെടുന്നത് 
സംബന്ധിച്ച് 


9 


17 


നഞ്ച 


0.0055 


സി . കരുണൻ 
മുതൽ പേർ 


10 


18 


1A 


തോട്ടം 


0.0160 


11 


18 


1C 


തോട്ടം 


0.0150 


കണ്ണൂർ 
വിമാനത്താ 

നിലവിൽ 
വളവുമായി കുടിയൊഴി 
ബന്ധപ്പെട്ട് പ്പിക്കേണ്ട 
തോട് 

സാഹചര്യമില്ല 
നിർമ്മാണത്തിനായി 


12 


18 


2 


തോട്ടം 


0.0160 


13 


18 


3A 


തോട്ടം 


0.0100 


തോട് നമ്പർ , 4 എ 


വില്ലേജ് - പഴശ്ശി . 


ദേശം - പേരാവൂർ . 


ക്രമ 


സർ 


സബ് ഡിവിഷൻ 


ഏത് പൊതു 


ണ 


ഭൂമിയുടെ 
വിവരണം 


വിസ്തീർണ്ണം 
( ഹെക്ടർ ) 


കൈവശക്കാരുടെ 
വിവരങ്ങൾ 


നമ്പർ 


നമ്പർ 


നമ്പർ 


ആവശ്യത്തിന് 


കുടിയൊഴിപ്പി 
ക്കപ്പെടുന്നത് 
സംബന്ധിച്ച് 


14 


1 


1 


അസ്ഥിര 


0.0070 


പുഞ്ച 


കെ . കെ . ചെറിയരാമൻ കണ്ണൂർ 

നിലവിൽ 
നമ്പ്യാർ 

വിമാനത്താ കുടിയൊഴി 
വളവുമായി പ്പിക്കേണ്ട 
ബന്ധപ്പെട്ട് സാഹചര്യമില്ല 

തോട് 
നിർമ്മാണത്തിനായി 


ആകെ വിസ്തീർണ്ണം 


0,2380 


ണ 


സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം 


സാമൂഹ്യപത്യാഘാത പഠനം നടത്തുന്നതിനായി നിയോഗിച്ച ഏജൻസി വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഡയിനേജിന്റെ 
അത്യാവശ്യകത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് . തോടുകളുടെ വീതികൂട്ടി ജല നിർഗ്ഗമനം സുഗമമാക്കുവാനുള്ള ഈ പദ്ധതി 
പൂർണ്ണമായും പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് നടപ്പാക്കുന്നത് . മഴക്കാലത്ത് തോടുകൾ കരകവിഞ്ഞ് വീടുകളിലും 
കൃഷിസ്ഥലങ്ങളിലും പ്രവേശിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് ഈ പദ്ധതി നടപ്പിലാകുന്നതോടെ ഒഴിവാകുന്നതാണ് എന്ന് വിദഗ്ദ 
സമിതി റിപ്പോർട്ട് നൽകുകയും ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് . 


സ്പെഷ്യൽ തഹശീൽദാരുടെ 
കാര്യാലയം , മട്ടന്നൂർ , 


( ഒപ്പ് ) 
പൊന്നുംവില അധികാരി ആന്റ് 
സ്പെഷ്യൽ തഹശീൽദാർ ( എൽ.എ ) . 


വിശദീകരണ കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് 


Right to Fair Compensation and Transparency in Land Acquisition , Rehabilitation and resettlement Act , 2013 23637308 
19-9-2015 - ൽ നിലവിൽ വന്നിട്ടുള്ളതും പ്രസ്തുത ചട്ടങ്ങൾ റൂൾ 18 പ്രകാരം ഏറ്റെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ഗ്രാമീണ നഗര 
പ്രദേശങ്ങളായി തരം തിരിച്ച് വിശദവിവരങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടതാണ് . 


മേൽ ആവശ്യം കൈവരിക്കുവാൻ ഉദ്ദേശിച്ചാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് . 


278 


Salim A 


Digitally signed by Salim A 
Date : 2021.09.29 13:55:18 
+ 05'30 ' 


